Kerala Gazette No. 18 dated 5th May 2020 . 


PART I 


eer Ti 


Te 


t 


കേരള സർക്കാർ 


സാംസ്കാരിക കാര്യ ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


സ . ഉ . ( സാധാ) നമ്പർ 106 2020 സാം.കാ.വ. 


തിരുവനന്തപുരം, 2020 മാർച്ച് 5 

1195 കുംഭം 21. 
1941 ഫാൽഗുനം 15 . 


താഴെ പട്ടികയിൽ പ്രത്യേകമായി വിവരിച്ചിട്ടുള്ളതും കൊല്ലം ജില്ല യിൽ 
കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര വില്ലേജിൽ സ്ഥിതിചെയ്യുന്നതുമായ “ ഇളയിടത്തു 
വലിയ കോയിക്കൽ കൊട്ടാരം 1968- ലെ കേരള പ്രാചീന സ്മാരക പുരാവസ്ത 
സങ്കേത പുരാവശിഷ്ട ആക്ടിലെ ( 1969-ലെ 26 ) വ്യവസ്ഥകൾ പ്രകാരം ഒരു 
സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന് അഭിപ്രായ 
മുള്ളതിനാലും; 


ഇപ്പോൾ, അതിനാൽ, പ്രസ്തുത ആക്റ്റിലെ 4 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് 
പ്രകാരം കേരള സർക്കാർ, ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 
രണ്ട് മാസത്തിനുശേഷം അപകാരം ചെയ്യുന്നതിനുള്ള സർക്കാരിന്റെ ഉദ്ദേശത്തെ 
സംബന്ധിച്ചുള്ള നോട്ടീസ് ഇതിനാൽ നൽകുന്നു . 


ഈ വിജ്ഞാപനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
രണ്ട് മാസത്തിനുള്ളിൽ പ്രസ്തുത പാചീന സ്മാരകത്തിൽ താൽപര്യമുള്ള 
ഏതൊരാളിൽനിന്നും ലഭിക്കുന്ന ഏതൊരാക്ഷേപവും സർക്കാർ പരിഗണിക്കുന്നതാണ്. 
ആക്ഷേപം, ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി, സാംസ്കാരികകാര്യ ( ബി ) വകുപ്പ്, 
ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ്, തിരുവനന്തപുരംഎന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 


G 15/2020 / DTP . 


15 


പട്ടിക 


വില്ലേജിന്റെയും താലൂക്കിന്റെയും ജില്ലയുടേയുംപേര് 


സ്മാരകത്തിന്റെപേരും 

വസ്തുവിന്റെ 
വിസ്തീർണ്ണവും 


സർവ്വേനമ്പർ 


അതിരുകൾ 


(1) 


(2) 


(3) 


(4) 


വടക്ക്: 


വില്ലേജ്-കൊട്ടാരക്കര താലൂക്ക്-കൊട്ടാരക്കര ജില്ല-കൊല്ലം 


ഇളയിടത്തുവലിയ 
കോയിക്കൽകൊട്ടാരം 

64.70ആർസ് 


ബ്ലോക്ക്-23 സർവ്വേനമ്പർ 

8419 


സർക്കാർഭൂമി സർവ്വേനമ്പർ 8419 


കിഴക്ക്. 


റോഡ്സർവ്വേ 
നമ്പർ871, 84/10 


16 


2 


തെക്ക്: 


റോഡ്സർവ്വേ 
നമ്പർ871 


പടിഞ്ഞാറ്,സർക്കാർഭൂമി 

സർവ്വേനമ്പർ 8419 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


ഡോ.വേണു,വി. ഗവൺമെന്റ്പ്രിൻസിപ്പൽസെക്രട്ടറി. 


3 


Kerala Gazette No. 18 dated 5th May 2020 . 


PART I 


ON 


HERE 


GOVERNMENT 


OS 


QUITO 

OF 


KORAD 


GOVERNMENT OF KERALA 


Cultural Affairs (B ) Department 


NOTIFICATION 


G.O. (Rt) No. 106 / 2019 /CLAD . 


Thiruvananthapuram , 5th March 2020 . 

21st Kumbham 1195 


15th Phalguna , 1941. 


WHEREAS , the Government of Kerala are of the opinion that the “ Ilayidathu 
Valiya Koyikkal Kottaram ” situated at Kottarakkara Village , Kottarakkara Taluk , 
Kollam District and more particularly described in the schedule below , should 
be declared to be a protected monument under the provisions of the Kerala 
Ancient Monuments and Archaeological Sites and Remains Act, 1968 (26 of 
1969 ) ; 


Now , THEREFORE , under sub -section ( 1) of section 4 of the said Act, the 
Government of Kerala hereby give notice of their intention to do so after two 
months from the date of publication of this notification ; 

Any objection received from any person interested in the said ancient 
monument, within two months from the date of publication of this notification 
in the official Gazette will be considered by the Government. The objection 
should be addressed to the Principal Secretary to Government, Cultural Affairs 
(B ) Department, Government Secretariat, Thiruvananthapuram . 


17 


SCHEDULE 


SurveyNumber 


Boundaries 


NameofVillage,Taluk 

andDistrict 


NameofMonumentand 

extentofsite 


(1) 


(2) 


(3) 


(4) 


Village—Kottarakkara Taluk-Kottarakkara District-Kollam 


IlayidathuValiyaKoyikkal 
kottaram 64.70Ares 


BlockNo.23 SurveyNumber 84/9 


North:GovernmentLand 

SurveyNumber84/9 East:RoadsurveyNumber 

87/1,84/10 South:RoadSurveyNumber 

87/1 
West:GovernmentLand 

SurveyNumber84/9 


4 


18 


ByorderoftheGovernor, 


DR.VENU,V. PrincipalSecretarytoGovernment. 


